Regn . No. KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL /TV (N )/ 634/2015-17 


കേരള സർക്കാർ 
Government of Kerala 

2018 


सत्यमेव जयते 


GOVERN 


രള 


ർക്കാർ 


NMENT OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2018 മേയ് 1 
1st May 2018 
1193 മേടം 18 
18th Medam 1193 
1940 വൈശാഖം 11 
11th Vaisakha 1940 


Vol. VII 


No . 


Thiruvananthapuram, 

Tuesday 


PART III 
Commissionerate of Land Revenue 


1st MAY 2018] 


COMMISSIONERATE OF LAND REVENUE 


3860 


KOTTAYAM DISTRICT 


ലേല പരസ്യം 


നമ്പർ എൽ.5 - 422 / 2017. 


2018 മാർച്ച് 8. 


മീനച്ചിൽ താലൂക്കിൽ ഈരാറ്റുപേട്ട വില്ലേജിൽ ബ്ലോക്ക് 48 റീസർവ്വ 95 - ൽ പെട്ട ആറ്റു പുറമ്പോക്കിൽ നിന്നിരുന്ന 3 
തേക്കിൻ തടികൾ മുറിച്ചത് സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നത് ലേലം ചെയ്യുന്നതിന് ജില്ലാ കളക്ടർ 16 -9 - 2017- ൽ ഉത്തരവായിട്ടുള്ള 
താണ്. ടി മരത്തിനും കഷണങ്ങൾക്കും ചേർത്ത് - 1,76, 325 മതിപ്പു വില നിശ്ചയിച്ചിട്ടുള്ളതാണ്. ടി തടി കഷണങ്ങൾ 
18 - 5 - 2018 - ന് രാവിലെ 11 മണിക്ക് ഈരാറ്റുപേട്ട വില്ലേജ് ആഫീസിൽ വച്ച് ലേല നിബന്ധനകൾ പ്രകാരം പരസ്യമായി ലേലം 
ചെയ്യുന്നതാണ്. ലേലത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ - 18 ,000 നിരതദ്രവ്യം കെട്ടി വയ്ക്കേണ്ടതും ലേലസമയത്ത് 
ഹാജരായി ലേലത്തിൽ പങ്കെടുക്കേണ്ടതുമാണ്. കൂടുതൽ തുകയ്ക്ക് ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ ലേലം ഉറപ്പിക്കുന്നതും 
അംഗീകാരം ലഭിച്ചശേഷം ടി മരം ലേലം വിളിച്ചയാളിന് വിട്ടുകൊടുക്കുന്നതുമാണ്. 


തടി അളവുകൾ 


കമ 


വില 


നീളം 


വണ്ണം 


വ്യാപ്തം 


നിരക്ക് 


നമ്പർ 


10.50 


1.45 


1.38 


89320 


1,23 ,260 


2 . 70 


0 .73 


0 . 090 


23240 


2 ,092 


6 . 40 


0 . 74 


0.22 


23240 


5 ,113 


3. 30 


0 . 36 


0 .026 


23240 


604 


1.50 


0. 72 


0 .048 


23240 


1, 116 


1.80 


0 . 54 


0 .033 


23240 


767 


4 . 90 


0 . 67 


0 . 137 


23240 


3 , 184 


7 . 35 


0 .90 


0. 372 


39960 


14, 865 


6. 00 


0 . 88 


0 .290 


39960 


11, 588 


1 . 50 


0 . 45 


0 . 018 


23240 


418 


1.50 


0 .46 


0.020 


23240 


465 


1.60 


0 .46 


0 .020 


23240 


465 


7 .70 


0. 81 


0 .310 


39960 


12 , 388 


ആകെ 


1, 76 , 325 


മരങ്ങളുടെ വിശദ വിവരങ്ങൾ ഈ ഓഫീസിൽ ലഭ്യമാണ്. കൂടാതെ സ്ഥല പരിശോധനയിൽ നേരിൽ കാണാവുന്നതുമാണ്. 
ലേലം കൊണ്ടയാൾ നിരതദ്രവ്യം കഴിച്ച് ബാക്കി സംഖ്യയും 18 % ചരക്ക് സേവന നികുതിയും ലേലത്തുകയുടെയും ചരക്ക് 
സേവന നികുതിയുടെയും ആകെ തുകയുടെ 5 % ഫോറസ്റ്റ് ഡെവലപ്മെന്റ് നികുതിയും ഒന്നായി അധികാരപ്പെടുത്തിയ 
ഉദ്യോഗസ്ഥന്റെപക്കൽ അടയ്ക്കേണ്ടതാണ്. സർക്കാർ ലേലത്തിനുള്ള എല്ലാ നിബന്ധനകളും ഈ ലേലത്തിനും ബാധക 
മായിരിക്കും. ലേല സ്ഥിരീകരണ ഉത്തരവ് ലഭിച്ചശേഷം ലേലം കൊണ്ടയാൾ സ്വന്തം ചെലവിൽ ടി തടി നീക്കം ചെയ്യേണ്ടതാണ്. 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


പാലാ. 


ില 


